ന 


Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12 /2009 -2011 


सत्यमेव जयते 


GOVERNO 


- 
കേര 


രള സർക്ക 
NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


31st May 2011 

2011 മേയ് 31 
10th Jyaishta 1933 
1933 ജ്യേഷ്ഠം 10 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ/ ലേലപ്പരസ്യം 


2. ടെണ്ടറിൽ രണ്ടിനത്തിനുമുള്ള നിരക്കുകൾ ( ഒരു കിലോ 

ഗ്രാമിന്) പ്രത്യേകം കാണിച്ചിരിക്കേണ്ടതാണ്. 


നമ്പർ ബി - 124 / 2011. 


2011 മേയ് 5. 


- നെല്ലിയാംപതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ 
ഫാമിൽ 2010 -11 വർഷത്തിൽ താഴെ വിവരിക്കുന്ന തരം ഉണക്കി 
സൂക്ഷിച്ച കാപ്പി ചെറി വിൽപ്പന നടത്തുന്നതിലേക്ക് നിശ്ചിത 

ഫോറത്തിലുള്ളമുദ്രവച്ച ടെണ്ടറുകൾ നിരതദ്രവ്യത്തോടൊപ്പം 
ക്ഷണിച്ചുകൊള്ളുന്നു. 


4 . 


3. നമ്പർ ബി . 124/ 2011 തീയതി 5 - 5 - 2011 കാപ്പിക്കുരു 
വാങ്ങു വാനുള്ള ടെണ്ടർ എന്ന് കവറിന് പുറത്ത് 
രേഖപ്പെടുത്തേണ്ടതാണ്. 
ടെണ്ടർ ഫോറം ? 1,500 - നും ( 12.5 % നികുതി 
പുറമെ) ഡ്യൂപ്ലിക്കേറ്റ് * 750 - നും ( 12 .5 % നികുതി 
പുറമെ) ഓഫീസിൽ പണമായി അടച്ചാൽ 22 - 6 - 2011 
ഉച്ചയ്ക്ക് 1 മണി വരെ പ്രവൃത്തി സമ യ ങ്ങ ളിൽ 
ലഭിക്കുന്നതാണ്. 


ലേല സാധനങ്ങളുടെ വിവരം 


റോബസ്റ്റാ കാപ്പി ഡ ചെറി- 16550 കി . ഗ്രാം 
അറബിക്ക് കാപ്പി ഡ ചെറി- 52 കി. ഗ്രാം 


നിബന്ധനകൾ 


5. ടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി 
? 20,000 ഡിമാന്റ് ഡാറ്റായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ട്രാവൻകൂർ, നെൻമാറയിൽ ഫാം സൂപ്രണ്ടിന് മാറത്ത 
ക്കവിധത്തിൽ സൂപ്രണ്ട്, ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് 
വെജിറ്റബിൾ ഫാം , നെല്ലിയാംപതി, പാലക്കാട് ജില്ല , 
പിൻ- 678 511 എന്ന വിലാസത്തിൽ 2011 ജൂൺ മാസം 
22 - ന് ഉച്ചയ്ക്ക് 2 മണിക്ക്മുൻപായി ടെണ്ടറിനോടൊപ്പം 
ഫാം ഓഫീസിൽ എത്തിച്ചി രി ക്കേ ണ്ട താ ണ് . 


1. മേൽ വിവരിച്ച് ഏതു തരം കാപ്പി ക്കു രു വാണോ 
- വാങ്ങുന്നത് ആയത് കവറിന് പുറത്ത് പ്രത്യേകം 
രേഖപ്പെടുത്തിയിരിക്കണം. 


31st MAY 2011). 


AGRICULTURE DEPARTMENT 


- 


70 


6 . 


അന്നു തന്നെ ഉച്ചയ്ക്ക് 3 മണിക്ക് തൽസമയം ഹാജ 

ദർഘാസ് പരസ്യം 
രുള്ള ടെണ്ടർകാരുടെ/ ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ 

നമ്പർ സി . ഇ . എസ് . 18 / 2011. 

2011 മേയ് 9. 
ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതും അതിനുശേഷം 
ലേലം നടത്തുന്നതുമാണ്. ടെണ്ടറിലാണോ ലേലത്തി 

അമ്പലവയൽ ചീങ്ങേരി എക്സ്റ്റൻഷൻ സ്കീമിൽനിന്നും 
ലാണോ ഏതാണ് തുക കൂടുതലെങ്കിൽ പ്രസ്തുത 

2010 - 11 സാമ്പ ത്തിക വർഷം വിള വെടുത്ത് ഉദ്ദേശം 
തുക മേലധികാരിയുടെ അംഗീകാരത്തിന് വിധേയമായി 

- 27000 കി. ഗ്രാം ( ഇരുപത്തി ഏഴായിരം ) ഉണക്ക റോബസ്റ്റ 

ഉണ്ടക്കാപ്പി, ദർഘാസ് പരസ്യവും പൊതു ലേലവും വഴി 2011 
താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും വിജയിയായ 

ജൂൺ 4 -ാം തീയതി ( 4 - 6 - 2011 - ന് ) ഈ സ് കീമിലെ 
ലേലക്കാരൻ ടെണ്ടർകാരൻ മൊത്തം ഉണക്കിയ കാപ്പി 

ഓഫീസിൽ വച്ച് വിപണനം നടത്തുന്നതാണ്. ദർഘാസിലും 
ചെറിയുടെ വില യുടെമൂന്നിൽ ഒരു ഭാഗം തുക 

ലേലത്തിലും പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവരിൽനിന്നും 
ഡ്രാഫ്റ്റായി അഞ്ചുദിവസത്തിനകം ഫാം ഓഫീസിൽ 

നിലവിലുള്ള ചട്ടങ്ങൾക്ക് വിധേയമായി നിശ്ചിത ഫോമിൽ 
കെട്ടിവെക്കേണ്ടതുമാണ്. മറ്റുള്ളവരുടെ നിരതദ്രവ്യം സീൽ ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
തിരികെ കൊടുക്കുന്നതുമായിരിക്കും. 

നിബന്ധനകൾ 
- ടെണ്ടർ സമർപ്പിച്ചവർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടു 
ക്കുവാൻ അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. 

1. ദർഘാസ് ഫോമുകൾ 4 - 6 - 2011 വരെയുള്ള എല്ലാ 
7. ടെണ്ടറിൽ ഓരോ ഇനത്തിനും (ഉണക്കിയ കാപ്പി 

പ്രവൃത്തി ദിവ സ ങ്ങ ളിലും ഉച്ചയ്ക്ക് 1 മണിവരെ 
ചെറിക്ക്) നിർദ്ദേശിക്കുന്ന വില കിലോക്ക് ഇത് എന്ന് 

അമ്പല വ യൽ ചീങ്ങേരി എക്സ്റ്റൻഷൻ സ്കീമിൽ 
അക്ഷരത്തിലും അക്കത്തിലും എഴുതേണ്ടതാണ്. ചെക്ക്, 

നിന്നും ല ഭി ക്കു ന്ന താ ണ്. പൂരിപ്പിച്ച ദർഘാസ് 
ചെലാൻ, പണം എന്നിവ സ്വീകരിക്കുന്നതല്ല. 

ഫോമുകൾ 4- 6 - 2011 - ന് ഉച്ചയ്ക്ക് 3 മണിവരെ ടി 

ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
- ടെണ്ടർ/ ലേലം സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതി 

2. ഓരോദർഘാസിനോടൊപ്പവും നിരതദ്രവ്യമായി ? 15,700 
നുമുള്ള അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 

( പ തി നഞ്ചാ യി രത്തി എഴു ന്നൂറ്) പണ മായി ഈ 
9. ടെണ്ടർ/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 15 

ഓഫീസിൽ കെട്ടിവയ്ക്കേണ്ടതാണ്. 
ദിവസത്തിനകം ബാക്കി അടയ്ക്കുവാനുള്ള മുഴുവൻ 

3. ദർഘാസിന്റെ പുറത്ത് ഉണ്ടക്കാപ്പി വാങ്ങുന്നതിനുള്ള 
തുകയും അടച്ച് ഉണക്കിയ കാപ്പി ചെറി ഫാമിൽ നിന്ന് 

ദർഘാസ് എന്നഴു തു കയും സമർപ്പിക്കുന്ന 
സ്വന്തം ചിലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. ഇതിനു 

വ്യക്തിയുടെ ശരിയായ മേൽവിലാസം എഴുതി ആയത് 
വീഴ്ച വന്നാൽ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ 

സീൽ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. 
കൂട്ടുന്നതും പുനർ ലേലം നടത്തുന്നതുമായിരിക്കും. 

4. ദർഘാസിൽ ഒരു കിലോഗ്രാം ഉണ്ടക്കാപ്പിയുടെ വില 
10. ടെണ്ടർ/ ലേല ദിവസം അപ തീക്ഷിത മായി ഒഴിവ് 

അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
ദിവസമായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ 

വിലയ്ക്കു പുറമേ വിൽപ്പന നികുതി ഈടാക്കേണ്ടതാ 
സമയത്ത് മേൽപ്പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമായി - ണെങ്കിൽ ആയത് ദർഘാസ് ഉറപ്പിച്ചുകിട്ടിയ വ്യക്തിയിൽ 
നടത്തുന്നതുമായിരിക്കും. ടെണ്ടർ ഫോറത്തിന്റെ വില 

നിന്നും ഈടാക്കുന്നതാണ്. 
മടക്കികൊടുക്കുന്നതല്ല . ടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കു 

- 6. ദർഘാസുകൾ സമർപ്പിക്കു ന്ന തി നു മു ൻ പായി 
ന്നവർ ? 100 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 

- വിപണനത്തിന് സൂക്ഷിച്ചിരിക്കുന്ന ഉണ്ടക്കാപ്പിയുടെ 
ടെണ്ടറിനോടൊപ്പം വെക്കേണ്ടതാണ്. 

ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതാണ്. 
11. മറ്റു സർക്കാർ ടെണ്ടർ/ ലേല വ്യസ്ഥകൾ ഇതിനും | 7. ദർഘാസുകൾ സമർപ്പിച്ചവർക്ക് ഒരിക്കൽകൂടി അവസരം 
ബാധകമാണ്. 

ലഭിക്കുന്നതിനായി തൽസമയം ഹാജരുള്ളവരെമാത്രം 

ഉൾപ്പെടുത്തി3.30 - ന് ഒരു ലേലം കൂടി നടത്തുന്നതാണ്. 
12 . നിബന്ധനകൾക്കും മറ്റും വീഴ്ച വരുത്തുന്നപക്ഷം 
സർക്കാരിനുണ്ടാകുന്ന സകല കഷ്ടനഷ്ടങ്ങൾക്കും 

8. 4 - 6 - 2011 - ന് 3 മണിവരെ ലഭിച്ച ദ ർ ഘാ സു കൾ 
ടെണ്ടറുകാരൻ/ ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കും. 

അന്നേദിവസംതന്നെ ലേലശേഷംതത്സമയം ഹാജരുള്ള 

വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തുകയോ 
13. ടെണ്ടർ ഫോറത്തിലെ പൂരിപ്പിക്കലുകൾ ഇംഗ്ലീഷിലോ 

ദർഘാസ് തുകയോ ഏതാണ് കൂടുതൽ എന്ന്തൃപ്തി 
മലയാളത്തിലോ മാത്രമായിരിക്കണം. 

കരമായി ബോദ്ധ്യപ്പെടുന്നപക്ഷം ആയത് വയനാട് ജില്ലാ 

പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാരത്തിന് 
കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ ഈ 

വിധേയമായി താൽക്കാലികമായി സ്വീകരിക്കുന്നതുമാണ്. 
ഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 

- ദർഘാസ്/ ലേലം ഉറപ്പിച്ചു കിട്ടിയ വ്യക്തി ആകെതുക 
ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് 

യുടെമൂന്നിൽ ഒരു ഭാഗം അന്ന്തന്നെ ഓഫീസിൽ 
വെജിറ്റബിൾ ഫാം , 

അടച്ച് രസീത് വാങ്ങേ ണ്ട താ ണ് . അല്ലാത്തപക്ഷം 
നെല്ലിയാമ്പതി, 

- (ഒപ്പ്) 

നിരതദ്രവ്യം സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതും ഉറപ്പിച്ച് 
പാലക്കാട്. 

സൂപ്രണ്ട്. 

ലേലം/ ദർഘാസ് റദ്ദ് ചെയ്യുന്നതുമായിരിക്കും. 


31st MAY 2011) 


AGRICULTURE DEPARTMENT 


1 ) 


10. സർക്കാരിൽനിന്ന് അറിയിപ്പ് കിട്ടിയാൽ ലേലം/ ദർഘാസ് 

ഉറപ്പിച്ച വ്യക്തി സൂക്ഷിച്ചിട്ടുള്ള മുഴുവൻ കാപ്പിയും 
തൂക്കി വില മുഴുവനായും അടച്ച് 15 ദിവസത്തിനകം 
സാധനം സ്റ്റോറിൽനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. 


13 . ഏതെങ്കിലും കാരണവശാൽ 4 - 6 - 2011 അവധിയാൽ 

തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സമയത്ത് 
മേൽകാര്യങ്ങൾ നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
പ്രവർത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽനിന്നും 
നേരിട്ടറിയാവുന്നതാണ്. 


11. മേൽപകാരം ചെയ്യാത്ത പക്ഷം ഉല്പന്നംപുനർലേല 

ത്തിന് വയ്ക്കുന്നതും ആയത്മുഖേന സർക്കാരിന് 
ഉ ണ്ടാ കുന്ന സകല നഷ്ട ങ്ങൾക്കും ലേല ക്കാ രൻ 
ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. 


14 . സാധാരണ എല്ലാ സർക്കാർ ദർഘാസ്/ ലേലത്തിനുള്ള 

വ്യവസ്ഥകൾ ഇതിനും ബാധകമാണ്. 


12 . യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസ്/ ലേലം 

നിര സി ക്കു ന്ന തി നുള്ള അ ധി കാരം ചീങ്ങേ രി 
എക്സ്റ്റൻഷൻ ഓഫീസർക്ക് ഉണ്ടാ യി രിക്കു ന്നതും 
ആയത് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 


ചീങ്ങേരി എക്സ്റ്റൻഷൻ സ്കീം , 
അമ്പലവയൽ. 


( ഒപ്പ്) 
കൃഷിഓഫീസർ. 


